| Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


.മാർ 


സ് : 
MENT OF 


W 
GOVERNA 


OF KER 


TERALAY 


A 


त्यावर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
വാല്യം 55 


5th January 2010 

2010 ജനുവരി 5 
15th Pousha1931 
1931 പൌഷം 15 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


NOTICE 


No. WCA 3445/2008. 

11th December 2009 . 
Whereas the Senior Divisional Manager, Southern 
Railway, Thiruvananthapuram has deposited with this 
Court a sum of Rs. 2 , 19 ,820 (Rupees two lakh nineteen 
thousand eight hundred and twenty only ) as 
compensation to be distributed to the dependents of the 
deceased Sri N . K . Bhaskharan , who met with a fatal 
accident while employed under Southern Railway, 
Thiruvananthapuram Division and whereas it is reported 
that, 


are his only dependents as defined under Section 2 ( 1) (d ) 
of the Workmen s Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days ( fifteen days) of publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above. Claims preferred thereafter will not be considered . 


- സതേൺ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷനു 
കീഴിൽ ജോലിനോക്കിവരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . എൻ. കെ . ഭാസ്കരന്റെ ആശ്രിതർക്ക് വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ നൽകുന്നതിനായി രൂപ 2,19,820 (രൂപ രണ്ടു 
ലക്ഷത്തിപത്തൊൻപതിനായിരത്തിഎണ്ണൂറ്റിയിരുപത്മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം നടത്തിയതിൽ 
ടിയാന്റെആശ്രിതരായി 


Sl. 
No . 


Name and address 


Relationship 
with deceased person 


Wife 


ക്രമ 
നമ്പർ 


പേരും മേൽവിലാസവും മരിച്ചയാളുമായുളള 

ബന്ധം 


1 Smt. Lekshmikutty, 

Mekekuzhivila House , 
Thalirady, Kaduvinal P. O ., 
Vallikkunnam , 

Pin - 690 501 
2 Kumari B . L . Shalini do . 


ശ്രീമതി ലക്ഷ്മിക്കുട്ടി, 

ഭാര്യ 
മേക്കേക്കുഴിവിള ഹൗസ്, 
- തളിരാടി, കടുവിനാൽ പി . ഒ ., 
വള്ളിക്കുന്നം, പിൻ- 690 501 
കുമാരി ബി .എൽ. ശാലിനി ടി അവിവാഹിതയായ 

- മകൾ 
കുമാരി ബി .എൽ. ഷൈനി 
ശ്രീ . നാരായണൻ 

പിതാവ് 
ശ്രീമതി അമ്മക്കുഞ്ഞ് 

ടി 

മാതാവ് 


do . 


Unmarried 
daughter 

do . 
Father 
Mother 


3 Kumari B . L . Shyni 
4 Sri Narayanan 
5 Smt. Ammakkunju 


do. 


Gaz.1/2010/DTP . (Labour). 


KERALA GAZETTE 


[PART III 


എന്നിവർ മാത്രമേ ഉള്ളുവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 
ടിയാന്റെ ആശിത രായി മേൽ വിവ രിച്ച് നിർവ്വ 
ചനത്തിൽ ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി15 
ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരാക്കി 
തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്ക 
പ്പെടുന്നതല്ലാത്തതുമാണ്. 


അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെ 
ങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതു 
മാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


Office of the Regional Joint 

(Sd.) 
Labour Commissioner, Commissioner for Workmen s 
Kollam. 

Compensation. 


നമ്പർ ഡി. 1696/ 2009 . 


- 2009 ഡിസംബർ 7. 


നോട്ടീസ് 


- (1) 


നമ്പർ ഡി . 771/ 2009 . 


2009 ഡിസംബർ 7 . 


- ശ്രീ . ഫൈസൽ ഹമീദ്, കുളങ്ങരപറമ്പ്, തമ്മനം പി . ഒ., 
കൊച്ചി- 32 - ന്റെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ റിയാസ് എന്നു വിളിക്കുന്ന 
സിയാദിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകു 
ന്നതിനായി 4,36 ,940 രൂപ ( നാല്ലക്ഷത്തിമുപ്പത്തിആറായിരത്തി 
തൊള്ളായിരത്തി നാൽപ്പത് രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ 
ആശിത രായി എറ ണാ കുളം ജില്ല യില തോപ്പു , പടി 
മുണ്ടംവേലി പി. ഒ., സൗത്ത്മൂലംകുഴി, നെടിയോടി വീട്ടിൽ 
(1) ശ്രീമതി എലിസബത്ത് സാലി (ഫാത്തിമറിയാസ്) ( ഭാര്യ ), 
( 2) ശ്രീമതി സുഹറ (മാതാവ്), (3 ) ശ്രീ . അബ്ദുൾ റഹിമാൻ 
( പിതാവ്), ( 4 ) ശ്രീമതി ഷമീന (സഹോദരി) എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകംയാതൊരു അവകാശവാദവും ലഭിച്ചി 
ല്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തി 
കൾക്ക് വിതരണംചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ശ്രീ . സുരേഷ് s/ o രാമകൃഷ്ണ ൻ, എ . വി . റോഡ്, 
കലശ്ശിപാളയം, ബാഗ്ളൂർ- 1- ന്റെ കീഴിൽ ജോലി നോക്കിവരവെ 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . പ്രകാശൻ നായർ, 
കൃഷ്ണവിലാസം, മനക്കപ്പടിയുടെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 3,56, 980 രൂപ (മൂന്ന്ലക്ഷത്തി 
അൻപത്തിആറായിരത്തിതൊള്ളായിരത്തിഎൺപത്രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ട 
പരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച 
പ്രകാരം ടിയാന്റെആശ്രിതരായി എറണാകുളം ജില്ലയിലെ കരു 
മാലൂർ, മനയ്ക്കപ്പടി, കൃഷ്ണ വിലാസത്തിൽ (1) ശ്രീമതി 
രത്നമ്മ( ഭാര്യ), (2 ) കുമാരി അനുഷുപ്രിയ നായർ ( മൈനറായ 
മകൾ), ( 3) മാസ്റ്റർ ആകാശ് ദീപ് നായർ ( മൈനറായ മകൻ) എന്നി 
വർ മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ് 
കാരമുള്ളആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലു 
മുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതു 
മാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
- സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ഡി. 1777 / 2009. 


2009 ഡിസംബർ 7. 


( 2 ) 


നമ്പർ ഡി . 1163/ 2009 . 


2009 ഡിസംബർ 7. 


- ശ്രീ . പി . എം . അലി, പുളിക്കേഴത്ത് ഹൗസ്, എച്ച്. എം . റ്റി. 
കോളനി പി . ഒ., കളമശ്ശേരിയുടെ കീഴിൽ ജോലി നോക്കി 
വ ര മാ ര ക മായി അ പ ക ട മു ണ്ടായി മ ര ണ മടഞ്ഞ 
കുഞ്ഞു മുഹ മ്മ ദ്, പു ന ക്കാട്ട് വീട്, പെരി അ ഴ ക്കരയുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
4, 75,222 രൂപ ( നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി 
ഇരു നൂറ്റി ഇരു പത്തിരണ്ട്രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ 
ആശ്രിതരായി എറണാകുളം ജില്ലയിലെ എച്ച്. എം . റ്റി . പി . ഒ., 
പെരിങ്ങഴകര, പുന്നക്കാട്ട് വീട്ടിൽ (1) ശ്രീമതി ആബിദ ( ഭാര്യ ), 
( 2) ശ്രീമതി ഷൗഫി (മകൾ), ( 3) ശ്രീമതി ഷെറീന (മകൾ), 
(4) ശ്രീ . ജബ്ബാർ (മകൻ), (5) ശ്രീമതി നബീസ (മാതാവ്) എന്നി 
വർ മാത്രമേയുള്ളൂ വെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കു ന്നു . 


ശ്രീ . കെ . എം . ഷിഹാബുദീൻ, കുന്നപ്പിളളി ഹൗസ്, 
ചാലക്കൽ, തൊട്ടുമുഖം പി. ഒ.-യുടെ കീഴിൽ ജോലി നോക്കി 
വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ കാദർകുഞ്ഞ്, 
അരിമ്പാശ്ശേരി ഹൗസ്, സൗത്ത് വാഴക്കുളത്തിന്റെആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,21,392 രൂപ ( നാല് 
ലക്ഷത്തിഇരുപത്തിഒന്നായിരത്തിമുന്നൂറ്റി തൊണ്ണൂറ്റിരണ്ട്രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി എറണാകുളം ജില്ല 
യിലെ സൗത്ത് വാഴക്കുളം പി . ഒ ., അരിമ്പാശ്ശേരി ഹൗസ്, 
( 1) ശ്രീമതി ഫാത്തിമ (ഭാര്യ ) , ( 2 ) ശ്രീമതി കദീജ (ഉമ്മ ), 
( 3) ശ്രീ . സത്താർ ( മകൻ), (4) നോർത്ത്കളമശ്ശേരി, വടക്കേപ്പുറം, 
കടവ് റോഡ്, നീറുങ്ങൽ ഹൗസ്, സീനത്ത് w / o നിസ്സാമുദീൻ 
( മകൾ)എന്നിവർ മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട്ചെയ്തിരിക്കുന്നു. 
അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെ 
ങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതു 
മാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


5th JAN . 2010] 


LABOUR DEPARTMENT 


നോട്ടീസ് 


നമ്പർ ഡി . 2571/ 2009. 


2009 ഡിസംബർ 7 . 


(1) 


നമ്പർ ഇ . 363 / 2009 . 


2009 നവംബർ 26 . 


ശ്രീ . സി . ആർ. വേണുഗോപാൽ, ചിറയ്ക്കൽഹൗസ്, 
ഇരുമ്പനം, തൃപ്പൂണിത്തുറ- ന്റെ കീഴിൽ ജോലി നോക്കിവരവെ 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . എം . എം . സിജു , 
മടത്തിപ്പറമ്പിലിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 4,30, 560 രൂപ ( നാല് ലക്ഷത്തിമുപ്പതിനായി 
രത്തി അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ 
ആശ്രിതരായി എറണാകുളം ജില്ലയിലെ ഇരുമ്പനം, ചിത്രപ്പുഴ, 
മട ത്തി പ്പറമ്പിൽ ( 1) ശീ . എ . സി . മണി ( പിതാവ്) , 
(2) ശ്രീമതി ഗിരിജാമണി (മാതാവ്) എന്നിവർ മാത്രമേഉള്ളൂ 
വെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിത 
രാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ട്ങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചി 
ല്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തി 
കൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ( ഇലക്ട്രിക്കൽ ഡിവിഷൻ, 
തിരൂർ) എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ 
അ പകടമു ണ്ടായി 8 - 6 - 2009 -ാം തീയതി മര ണ മടഞ്ഞ 
ശ്രീ. വി. ഡി . ജെയ്സൺഎന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ 

കെ .എസ്. ഇ . ബി., ഇലക്ട്രിക്കൽ ഡിവിഷൻ, തിരൂർ, 4, 11,900 രൂപ 
( നാല്ലക്ഷത്തിപതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് കോമ്പൻസേഷൻ 
ആക്റ്റിലെ 2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
മര ണ മ ട ഠ ശ്രീ . ജെ യ്സന്റെ ആശിത രായി ( 1 ) ശ്രീ . 
വി . ഡി . ദേവസി, ( അച്ഛൻ) 72 വയസ്, ( 2 ) ശ്രീമതി സെലീന , 
( അമ്മ) 68 വയസ്എന്നിവർ മാത്രമേഉള്ളൂവെന്നും വടക്കാഞ്ചേരി 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്അവകാശപ്പെടാവുന്ന മറ്റ്ആരെങ്കിലുമുണ്ട 
ങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചി 
ല്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തി 
കൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡി . 2988 / 2009 . 


2009 ഡിസംബർ 7. 


നമ്പർ ഡബ്ളൂ 


. സി . സി . 181/ 2006. ( ഇ . 399/ 09 ). 

2009 ഡിസംബർ 15 . 


പി . ഡി . ഡി . പി . സെൻട്രൽ സൊസൈറ്റി, മറ്റൂർ, 
മരോട്ടിചു വട്, കാലടി- ടെ കീഴിൽ ജോലി നോക്കി വരവെ 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. കുഞ്ഞച്ചൻ 
ജോർജ്, പുതുവവീട്, മരോട്ടിചുവട്, മറ്റൂർ, കാലടി- ന്റെ ആശി 
തർക്ക് തൊഴിലാളി നഷ്ട പ രി ഹാരം നൽകു ന്ന തി നായി 
3,38,880 രൂപ (മൂന്ന്ലക്ഷത്തിമുപ്പത്തിയെണ്ണായിരത്തി എണ്ണൂറ്റി 
എൺപത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിത 
രായി എറണാകുളം ജില്ലയിലെ കാലടി, മറ്റൂർ, മരോട്ടിചുവട്, 
പുതുവ വീട്ടിൽ (1) ശ്രീമതി ബീന (ഭാര്യ ), (2) കുമാരി മരിയ 
(മാർഗരറ്റ്) ( മൈനറായ മകൾ), ( 3) കുമാരി മറീന ( മൈനറായ 
മകൾ), ( 4) മാസ്റ്റർ മനു ( മൈനറായ മകൻ), (5 ) ശ്രീമതി മാർഗരറ്റ് 
( മാതാവ്) എന്നിവർ മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരി 
ക്കുന്നു.അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 
ക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവ 
കാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ്. 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കു 
ന്നതല്ല. 


ശ്രീ . കെ . സെയ്തലവി (കുന്നുംപുറത്ത് വീട്, നാട്ടുകൽ 
പി . ഒ.) യുടെഉടമസ്ഥതയിലുളള ഓട്ടോറിക്ഷയിൽ ഡവറായി 
ജോലി നോക്കിവരവെ അപകടമുണ്ടായി 12 - 6 - 2004 -ാം തീയതി 
മരണമടഞ്ഞ ശ്രീ . കെ . പി . അലി എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായിയുണൈറ്റഡ് 
ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി രൂപ 6, 89,497 ( ആറുലക്ഷത്തി 
എൺപത്തിഒൻപതിനായിരത്തിനാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ്രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ ആക്റ്റിലെ 2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . കെ . പി. അലിയുടെ 
ആശ്രിതരായി ( 1) ശ്രീ . മുഹമ്മദുകുട്ടി ( അച്ഛൻ), ( 2 ) ശ്രീമതി 
ഖദീജ (അമ്മ) , ( 3) ശ്രീ . റഫീക്, (സഹോദരൻ) ( കെ . പി . 
അലിയുടെ മരണ സമയത്ത് പ്രായ പൂർത്തി ആയിരു ന്നില്ല ) 
എന്നിവർമാത്രമേഉള്ളൂവെന്ന്മണ്ണാർക്കാട് അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അ വ കാശം ഈ നോട്ടീസ് കേ രള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചി 
ല്ലെ ങ്കിൽ നഷ്ട പ രി ഹാ ര ത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പി 
ക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


(ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക് മെൻസ് 
ഓഫീസ്, എറണാകുളം, കോമ്പൻസേഷൻ കമ്മീഷണർ 
കാക്കനാട്, കൊച്ചി. ( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


- (ഒപ്പ്) 

വർക്ക് മെൻസ് 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ കോമ്പൻസേഷൻ കമ്മീഷണർ 
ഓഫീസ്, പാലക്കാട്. ( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


KERALA GAZETTE 


[PART III 


നോട്ടീസ് 


നമ്പർ ഡബ്ളൂ 


. സി. 262 / 2003. 


2009 ഡിസംബർ 10 . 


ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശ 
പ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


- ശ്രീ . എം . അബ്ദുൾ നാസറിന്റെ കീഴിൽ ജോലി നോക്കി 
വ ര മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി മര ണ മ ട ഞ്ഞ 
ശ്രീ . സന്തോഷിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 7,27, 645 രൂപ (ഏഴ്ലക്ഷത്തിഇരുപത്തിഏഴായി 
രത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചു രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 
ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെആശ്രിതരായി (1) എം . കെ . അനില ( ഭാര്യ ), (2 )അദ്വൈത് 
സന്തോ ഷ് , (മകൻ) തെക്കേ മേ ലേ ടത്ത് ഹൗസ്, 
പെരിങ്ങോളം പി . ഒ., കുന്ദമംഗലം, കോഴിക്കോട് (3) കെ . ടി. മാധ 
വൻ ( അച്ഛൻ) ടാപ്പിൽ തറമ്മൽ വീട്, കല്ലിട്ടനട, ഗോവിന്ദപുരം, 
കോഴിക്കോട്- 16 . എന്നിവർ മാത്രമേ ഉള്ളൂവെന്നുംറിപ്പോർട്ട് 


റീജിയണൽ ജോയിന്റ് ലേബർ 
കമ്മീഷണറുടെ 
ഓഫീസ്, കോഴിക്കോട്. 


( ഒപ്പ്) 

വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ. 


